Kerala Gazette No . 15 dated 18th September 2012 . 
PART II 


OF KER 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 3655 / ലെജിൻ- 2/ 2012 / ലെജി. 


തിരുവനന്തപുരം, 2012 സെപ്റ്റംബർ 18. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012 - ലെ അബ്കാരി ( ഭേദഗതി) ബിൽ (മലയാളം പരിഭാഷ ) 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


പി . കെ . മുരളീധരൻ, 

സെക്രട്ടറി- ഇൻ- ചാർജ്. 


പതിമൂന്നാം 


കേരള നിയമസഭ 


ബിൽ നമ്പർ 127 


2012 - ലെ അബ്കാരി ( ഭേദഗതി) ബിൽ 
അബ്കാരി ആക്ട്, 1077 - ലെ 1, വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒ രു 
ബിൽ 


പീഠിക . - അബ്കാരി ആക്റ്റ്, 1077 - ലെ 1, ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പാരം ഭവും. - ( 1) ഈ ആക്റ്റിന് 2012 - ലെ അബ്കാരി 
( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 


(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . 15എ വകുപ്പിന്റെ ഭേദഗതി. - അബ്കാരി ആക്ടിലെ, 1077 - ലെ 1 ( ഇതിനുശേഷം 
പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 15എ വകുപ്പിൽ, 


- ( എ ) മാർജിനൽ ശീർഷകത്തിൽ “18 എന്ന അക്കത്തിനുപകരം “ 21 
എന്ന അക്കം ചേർക്കേണ്ടതാണ്; 


( ബി ) വകുപ്പിൽ, “18 എന്ന അക്കത്തിനുപകരം “21 എന്ന അക്കം 
ചേർക്കേണ്ടതാണ്. 


3. 15ബി വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്ടിലെ 15ബി വകുപ്പിൽ - 


( എ ) മാർജിനൽ ശീർഷകത്തിൽ “18 എന്ന അക്കത്തിനുപകരം “21 
എന്ന അക്കം ചേർക്കേണ്ടതാണ്; 


( ബി) വകുപ്പിൽ, “പതിനെട്ട് എന്ന വാക്കിനുപകരം “ ഇരുപത്തിയൊന്ന് 
എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 


4. 55 ഐ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പ്രധാന ആക്ടിലെ 55 എച്ച് 
വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- “55 ഐ . തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ മുന്നറിയിപ്പ് 
കൂടാതെ മദ്യത്തിന്റെ രംഗമോ മദ്യത്തിന്റെ ഉപഭോഗമോ പദർശനമാ 
കാണിക്കുന്നതിനുള്ള ശിക്ഷ . (1) സിനിമകളിൽ മദ്യത്തിന്റെ ഉപയോഗമോ ഉപഭോഗമോ 
പ്രദർശനമോ അടങ്ങിയിരിക്കുന്ന യാതൊരു രംഗവും അത്തരം രംഗങ്ങളിൽ, രംഗത്തിന്റെ 
ആകെ വലിപ്പത്തിന്റെ 1/10 വലിപ്പമുള്ളതും വ്യത്യസ്തമായ നിറങ്ങളിൽ വ്യക്തമായി 
കാണാൻ കഴിയുന്നതുമായ " CONSUMPTION OF ALCOHOL IS INJURIOUS TO 
HEALTH / മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പോടുകൂടിയല്ലാതെ 
തിയേറ്ററുകളിൽ ചിത്രമാക്കി പ്രദർശിപ്പിക്കുവാൻ പാടില്ലാത്തതാകുന്നു . 


( 2 ) ഏതെങ്കിലും തിയേറ്ററിൽ, ( 1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്ക് 
വിരുദ്ധമായി ഒരു രംഗം ഉള്ള ഏതെങ്കിലും സിനിമ പ്രദർശിപ്പിക്കുക യോ 
( പദർശിപ്പിക്കുന്നതിന് കാരണമാകുകയോ ചെയ്യു ന്ന ഏതൊരാളെയും, 
കുറ്റസ്ഥാപനത്തിൻ മേൽ, ആറ് മാസക്കാലംവരെയാകാവുന്ന വെറും തടവിനോ 
പതിനായിരം രൂപ വരെയാകാവുന്ന പിഴയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനുംകൂടിയോ 
ശിക്ഷിക്കപ്പെടേണ്ടതാണ് . 


5. 67 എ വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 67എ വകുപ്പിൽ, (1) -ാം 
ഉപവകുപ്പിൻകീഴിലുള്ള പട്ടികയുടെ (1) -ാം കോളത്തിൽ, “18 എന്ന അക്കം വരുന്ന 
രണ്ടിടത്തും “21 എന്ന അക്കം പകരം ചേർക്കേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


- മദ്യത്തിന്റെ ഉപഭോഗം സംസ്ഥാനത്ത് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. 
വർദ്ധിച്ചുവരുന്ന മദ്യത്തിന്റെ ഉപഭോഗമെന്ന ഈ ദുരിതത്തിലേക്ക് വിദ്യാർത്ഥികളും 
യുവജനങ്ങളും ആകർഷിക്കപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു . സിനിമയിലെ 
മദ്യത്തിന്റെ ഉപയോഗമോ ഉപഭോഗമോ പ്രദർശനമോ അടങ്ങിയിരിക്കുന്ന രംഗങ്ങൾ 
മദ്യം ഉപയോഗിക്കുന്നതിന് ആളുകളെ സ്വാധീനിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ, 
മദ്യത്തിന്റെ ഉപഭോഗത്തിനോ ഉപയോഗത്തിനോ ഉള്ള കുറഞ്ഞ പ്രായ പരിധി 
18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്തുന്നതിനും 21 വയസ്സിൽ താഴെയുള്ള 
ആളുകളെ മദ്യത്തിന്റെ ഉപഭോഗത്തിൽ നിന്നും പിൻതിരിപ്പിക്കത്തക്കവിധം അവർക്ക് 
മദ്യം വിൽക്കുന്നത് തടയുന്നതിനും സർക്കാർ തീരുമാനിച്ചു . കൂടാതെ മദ്യത്തിന്റെ 
ഉപയോഗമോ ഉപഭോഗമോ പ്രദർശനമോ കാണിക്കുന്ന സിനിമകളിലെ രംഗങ്ങളിൽ 
ഒരു മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്നതിനും ഏതെങ്കിലും 
സിനിമയിൽ മേൽപ്പറഞ്ഞ മുന്നറിയിപ്പ് കാണിക്കാതെ അത്തരം രംഗങ്ങൾ 
കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതിനും തീരുമാനിച്ചു . 
- 2. പ്രസ്തുത ഉദ്ദേശ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 
- ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


കെ . ബാബു . 


( ശരിത്തർജ്ജമ ) 


